Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERN 


കേ 


രള സർ 
MENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
2012 ഡിസംബർ 18 


Vol . I 


No. 1 28 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 | 


നമ്പർ 


27th Agrahayana 1934 
1934 അഗ്രഹായനം 27 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ എ3- 280 / സി . ആർ. 


2012 നവംബർ 21. 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 280/ ആർ. എ . നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക്, മാട്ടൂൽ 
വില്ലേജ്, ഹദ്ദാദ് പള്ളി വക റി. സ . 105/3ബി, 105/ 4ബി എന്നീ 
നമ്പറുകളിൽപ്പെട്ട 61 സെന്റ് വസ്ത വിൽപ്പന നടത്തി പകരം 
വരുമാനത്തിനുള്ള ആസ്തിഉണ്ടാക്കുന്നതിന് ബോർഡിന്റെ 
അനുമതി തേടി വഖഫ് പ്രസിഡന്റ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- വസ്ത പരസ്യ ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്ന 
തിന് അനു മതി നൽകുന്ന കാര്യത്തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും അഭിപ്രായമോ ആക്ഷേപമോഉണ്ടെങ്കിൽ ആയത് 
ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 
ദിവസത്തിനകം ഓഫീസർ ഇൻ ചാർജ്ജ്, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, താണ പി. ഒ., കണ്ണൂർ എന്ന 
വിലാസത്തിൽ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേ പ ങ്ങളും 
അഭിപ്രായങ്ങളും യാതൊരു കാരണവശാലും ബോർഡ് പരിഗണി 
ക്കുന്നതല്ലെന്ന വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


വഖഫ് ബോർഡ് ഡിവിഷണൽ 
ഓഫീസ്, താണ്, കണ്ണൂർ. 


( ഒപ്പ്) 
ഓഫീസർ ഇൻ ചാർജ്ജ്. 


